Government of Kerala 
കേരള സർക്കാർ 

2007 


Reg. No , രജി. നമ്പർ 
KLITV( N ):12; 2006 - 2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 
വാല്യം 53 


Thiruvananthapuram , Tuesday 

തിരുവനന്തപുരം, ചൊവ്വ 


No. | 32 


5th August 2008 
2008 ആഗസ്റ്റ് 5 
14th Sravana 1930 
1930 ശ്രാവണം 14 


നമ്പർ 


PART III 
Stores Purchase 


Agriculture Department 

ടെണ്ടർ നോട്ടീസ് 


പറഞ്ഞിരിക്കുന്ന അളവ് കൂട്ടാനും കുറയ്ക്കാനും 
ഫാം സൂപ്രണ്ടിന് അധികാരമുണ്ടായിരിക്കുന്നതാണ് , 
പാതക കാരണം കാണിക്കാതെതന്നെ ടെണ്ടറുകൾ 
അസ്ഥിരപ്പെടുത്തുവാനുളള അ ധീ ക ര ര • ഫാം 
സൂപ്രണ്ടിന് ഉണ്ടായിരിക്കും , ചാണകം ഫാമിലെ 
നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ കരാറുകാരന്റെ സ്വന്തം 
ചെലവിൽ ഇറക്കിത്തരേണ്ടതാണ്. സാധനങ്ങൾ 
മുഴുവനും സം ചെയ്ത തിനുശേഷം മാത്രമേ 
പണം അനുവദിച്ചുതരികയുളളു . 


നമ്പർ എൻ എസ് . 322 /2008 . 2008 ജൂ ലൈ 8 , 

നേര്യമംഗലം ജില്ലാ കൃഷി ഫാമിൽ 2008-09 
വർഷം ഫാനിലെ വിവിധ ആവശ്യങ്ങൾക്കായി 
കലർപ്പില്ലാത്ത ചാണകം 100 m8 ഉം അതിൽ കൂടുതലോ 
ആവശ്യം വന്നാൽ സം പെയ്യുവാൻ താല്പര്യ 
മുളളവരിൽ നിന്നും മുമവച്ച ടെണ്ടറുകൾ കാണിച്ചു 
കൊളളുന്നു . ടെന്റുകൾ 12 - 8 - 2008- ന് 3 മണി വരെ 
സ്വീകരിക്കുന്നതാണ്. അന്നേ ദിവസം 3 , 30 - ന് 
ടെണ്ടറുകൾ തുറക്കുന്നതായിരിക്കും. 

ടെണ്ടർ ഫാറം വിൽപ്പന നികുതിക്ക് പുറമെ 
400 രൂപ വിലയ്ക്ക് അന്ന്ദിവസം 2 , 30 മ ണി വരെ 
ആഫീസിൽ ലഭിക്കുന്നതാണ്. ടെണ്ടർ ഫോറത്തിന്റെ 
വില യാതൊരു കാരണവശാലും മടക്കിക്കൊടു 
ക്കുന്നതല്ല . എന്തെങ്കിലും കാരണത്താൽ ടി ദിവസം 
അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം അതേസമയംതന്നെ ടെണ്ടർ നടപടികൾ 
നടത്തുന്നതായിരിക്കും. ടെണ്ടർ സമർപ്പിക്കുന്നതാ 
ടൊപ്പം 2,000 രൂപ നിരതദ്രവ്യമായി കെട്ടിവയ്ക്കു ണ്ട 
താണ് . കണ്ടറിന്റെ നിരക്ക് അംഗീകരിച്ച്ആയിപ്പ 
കിട്ടി 1 ദിവസത്തിനകം 50 രൂപ മുദ്രപ്പത്രത്തിൽ ടെണ്ടർ 
സംബന്ധിച്ച കരാർ എഴുതി നൽകും.കണ്ടതും മൊത്തം 
തുകയുടെ 5 % സെക്യൂരിററിയും അടയ്ക്കേണ്ട 
താണ്. കവറിന് മുകളിൽ ( ചാണകത്തിനുള 
ടെണ്ടർ എന്ന് എഴുതി യിരിക്കേണ്ടതാണ് . സ 
ഓർഡർ കിട്ടി 15 ദിവസത്തിനകം മുഴുവൻ അളവും 
ഫാമിൽ തന്നിരിക്കേണ്ടതാണ്. നിരക്ക് 31 - 3 -2009 
വരെ പ്രാബല്യം ഉണ്ടായിരിക്കുന്നതുമാണ്. മുകളിൽ 


കരാറുകാരനാഅയാൾ നിരയാഗിക്കുന്ന ആളുകളാ 
ഫാമിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തിയാൽ 
ആ യ തിന് കരാറുകാരൻ ഉത്തരവാദിയാ യിരിക്കും. 
( പവു 1 ദിനങ്ങളിൽ രാവിലെ 8 മണി മുതൽ 

കും നേരം 5 മണി വരെയുള്ള സമയങ്ങളിൽ 
മാത സാധനങ്ങൾ സം ചെയ്യുന്നമിന് അനുവദി 
ക്കുകയുളളു . നിരതദ്രവ്യവും 9 

സരിററിയും 
( ഡി , ഡി , ഡിമാൻ > ഡാഫ്ററായി മാത്രമ 
സ്വീകരിക്കുകയുള്ളു. ഡി , ഡി , കൾ സുപ്രണ്ട്, ജില്ലാ 
കൃഷിഫാം, നേര്യമംഗലം എന്ന പേരിൽ കോതമംഗലത്ത് 
മാറത്ത 90 ാീ തി യി ൽ എടുക്ക ണ്ട താണ്, അ ക്കുണ്ട 
പേയി ഡി ഡി - കൾ സ്വീകരിക്കുന്നതല്ല . 


സർക്കാർ കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന 
ടെണ്ടർ/ ലേല സംബന്ധമായ എല്ലാ നിയമങ്ങളും 
ഇക്കാര്യത്തിലും ബാധകമായിരിക്കും, കൂടുതൽ വിവര 

ൾ മ പ വ ത്തി ദിവസ ങ്ങളിൽ ആ ഫീസുമായി 
ബന്ധപ്പെടേണ്ടതാണ്. 


ജില്ലാ കമഷിത്തോട്ടം , 
മന്യമംഗലം, 


സൂപ്രണ്ട , 


